| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


f 


GOVERNS 


കര 


ള സർക് 


കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


22nd November 2011 

2011 നവംബർ 22 
1st Agrahayana 1933 
1933 അഗ്രഹായനം 1 


| 46 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ALAPPUZHA DISTRICT 


ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് ആന്റ് ജില്ലാ കളക്ടറുടെ 

നടപടിക്രമം 


നമ്പർ എൻ7 - 2899 / 08. 


2011 സെപ്റ്റംബർ 17 . 


യിച്ചു . 


വിഷയം: - അടിമ വേല നിരോ ധ ന നിയമം ജില്ലാ 

(5) ഈ ഓഫീസിലെ 28 -7 -2010 മേൽ നമ്പർ 
ത ലത്തിലും സബ് ഡി വി ഷൻ തല ത്തിലും 

നടപടിക്രമം. 
വിജിലൻസ് കമ്മിറ്റികൾ രൂപീ ക രിച്ച് 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 

(6) ജില്ലാ ലേബർ ആഫീസറുടെ 28 - 8 - 2010 , 

28 - 8- 2010 എന്നീ തീയതികളിലെ ഇ2- 4430 / 09 -ാം 
വായന: - (1) ബഹു മാ ന പ്പെട്ട തൊഴിലും പുന ര ധി 

നമ്പർ കത്ത്. 
- വാസവും ( ഇ ) വകുപ്പ് സെക്രട്ടറിയുടെ 
25 - 10 - 2008 - ലെ 23915 / 03/ 2008 / തൊഴിൽ 

(7) ആലപ്പുഴ ആർ. ഡി . ഒ.യുടെ 19 - 11 - 2010 , 
നമ്പർ കത്ത്. 

1 - 1 - 2 011 എന്നീ തീയതികളില 

എഫ്-627 /10 -ാം നമ്പർ കത്ത്. 
(2) ജില്ലാ ലേബർ ആഫീസറുടെ 6- 4 - 2010 - ലെ 
ഇ2-4430 / 09 -ാം നമ്പർ കത്ത്. 

(8) ചെങ്ങന്നൂർ ആർ. ഡി. ഒ .യുടെ 10 - 11- 2010, 

2 6 - 7 - 2 011 എന്നീ തീയതികളില 
(3) ജില്ലാ ടബൽ എക് സ് റ്റൻഷൻ 

എച്ച്- 4388 / 10 -ാം നമ്പർ കത്ത്. 
ആഫീസറുടെ 25 - 3 - 2010 - ലെ 49 / 09 നമ്പർ 
കത്ത്. 

1976 - ലെ അടിമവേല നിരോധന നിയമത്തിലെ സെക്ഷൻ 

| 13 അ നു സ രിച്ച് എല്ലാ ജില്ല ക ളിലും സബ് ഡി വി ഷ ൻ 
( 4) ബഹു മാ ന പ്പെട്ട തൊഴിലും പുന ര ധി 

- തലത്തിലും വിജിലൻസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് 
വാ സവും വകുപ്പ് സെക ട്ട റിയുടെ 

വായന (1) പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ( എ ) ജില്ലാതല 
30 -4 -2010 - ലെ 26906/ 23/09/ തൊഴിൽ നമ്പർ 

കമ്മിറ്റിയിൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ 
കത്ത്. 

നിർദ്ദേ ശി ക്കു ന്ന വ്യക്തി ടി കമ്മിറ്റിയുടെ ചെയർമാൻ 


സക ട്ട റി , നോ ഡസ് ചാരിറ്റബിൾ 
സൊസൈറ്റി, വെൺമണി പി . ഒ ., 
ചെങ്ങന്നൂർ 


ആയിരിക്കുന്നതും, ( ബി ) ജില്ലയിൽ താമസിക്കുന്നവരും ജില്ലാ 
കളക്ടർ നിർദ്ദേശിക്കു ന്ന തു മായ പട്ടിക ജാതി/ പട്ടിക വർഗ്ഗ 
വിഭാഗത്തിൽപ്പെട്ട വരുമായ മൂന്നംഗങ്ങൾ, ( സി ) ജില്ലയിൽ 
താമസിക്കുന്നവരും ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്നതുമായ സാമൂ 
ഹ്യപ്രവർത്തകരായ രണ്ട് അംഗങ്ങൾ, ( ഡി ) ജില്ലയിൽ സാമൂ 
ഹ്യപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും ജില്ലാ 
കള ക്ടർ നിർദ്ദേ ശി ക്കു ന്ന തു മാ യ മൂ ന്ന് ഔദ്യോഗിക 
അ നൗദ്യോഗിക വിഭാഗ ത്തിൽപ്പെടുന്ന അംഗ ങ്ങ ൾ , 
( ഇ ) ജില്ലയിൽ സാമ്പത്തിക കാര്യ ങ്ങ ളുമായി ബന്ധപ്പെട്ട് 
പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ഒരു പ്രതിനിധി 
എന്നിവരെ ജില്ലാ കളക്ടർ അംഗങ്ങളായി നിർദ്ദേശിച്ച് ജില്ലാതല 
കമ്മിറ്റി രൂപീകരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. 


6. അസിസ്റ്റന്റ് ഡെവലപ്പ്മെന്റ് കമ്മീഷണർ, 

ആലപ്പുഴ ( സെക്രട്ടറി) 
7. ജില്ലാ വനി താ ക്ഷേമ ആഫീസർ, 

ആലപ്പുഴ 
8. പാജക്ട് ഡ യ റ ക ട ർ , പോവർട്ടി 
-- അലിവിയേഷൻ യൂണിറ്റ്, ആലപ്പുഴ 
9. ലീഡ് ബാങ്ക് മാനേജർ (എസ്. ബി . റ്റി .), 
- മുല്ലക്കൽ, ആലപ്പുഴ 


- സബ്ഡിവിഷൻ തലത്തിലുള്ള വിജിലൻസ് കമ്മിറ്റിയിൽ 
( എ ) സബ്ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അദ്ദേഹം 
നിർ ദ്ദേ ശി ക്കുന്ന വ്യക്തി ടി കമ്മിറ്റിയുടെ ചെയർമാൻ 
ആ യി രി ക്കു ന്നതും, ( ബി ) അ തതു സബ് ഡി വി ഷ നിൽ 
താമസിക്കുന്നവരും സബ്ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിർദ്ദേശി 
ക്കുന്നതുമായ പട്ടികജാതി/ പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവരുമായ 
മൂന്നംഗങ്ങൾ, ( സി ) സബ്ഡിവിഷനിൽ താമസിക്കുന്നവരും 
സബ്ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുന്നതുമായ സാമൂഹ്യ 
പ്രവർത്തകരായ രണ്ട് അംഗങ്ങൾ, ( ഡി ) ജില്ലയിൽ സാമൂഹ്യ 
പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഔദ്യോഗിക / 
അനൗദ്യോഗിക വിഭാഗത്തിലുള്ള ജില്ലാ കളക്ടർ നിർദ്ദേശി 
ക്കുന്ന മൂന്നിൽ കൂടാത്ത അംഗ ങ്ങ ൾ , ( ഇ ) ജില്ല യിൽ 
സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 
ധനകാര്യ സ്ഥാപനത്തിന്റെ ഒരു പ്രതിനിധി, (എഫ്) സെക്ഷൻ 
10 പ്രകാരം സബ് ഡി വി ഷ നിൽ പ്രവർത്തിക്കുന്ന ഒരു 
ഉദ്യോഗസ്ഥൻ എന്നിവർ അംഗങ്ങളായിരിക്കണമെന്ന് നിഷ്കർഷി 
ച്ചിട്ടുള്ളതാണ്. 

1976 - ലെ അടിമവേല (നിരോധന) നിയമത്തിന്റെ സെക്ഷൻ 
13 പ്രകാരം ജില്ലാ/ സബ്ഡിവിഷൻതല വിജിലൻസ് കമ്മിറ്റികൾ 
രൂപീകരിച്ച് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിനും ടി നിയമ 
ത്തിലെ സെക്ഷൻ 13 - ലെ ( ഡി ) വിഭാഗം അംഗങ്ങളെ നിശ്ചയി 
ക്കുന്നതിനും ഉള്ള അധികാരവും ജില്ലാ കളക്ടർമാർക്ക് നൽകി 
യിട്ടുള്ളതായി വായന ( 4) പ്രകാരം സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 


സബ് ഡിവിഷൻ തലത്തിലെ വിജിലൻസ് മോണിറ്ററിംഗ് 

- കമ്മിറ്റികൾ 

ആലപ്പുഴ സബ് ഡിവിഷൻ 
ചെയർമാൻ ആർ. ഡി. ഒ./ സബ് കളക്ടർ, ആലപ്പുഴ. 
അംഗങ്ങൾ - 1. ശ്രീ . പി. ആർ. സുഗുണൻ, പള്ളിത്തറയിൽ, 

പറവൂർ, പുന്നപ്ര വടക്ക് പി. ഒ . 
2. ശ്രീ . വി. എൻ. ഷൺമുഖൻ, അച്ചുനിലയം, 

തെക്കാട്ടുശ്ശേരി പി. ഒ., ചേർത്തല 
3. ശ്രീ . പി . കെ . രഘു , അട്ടച്ചിറ, കൈനകരി, 

കുട്ടനാട് 
4. ശ്രീ . ഐസക് മാടവന, മാടവന ഹൗസ്, 

ചേർത്തല 
5. ശ്രീ. ജോൺകുട്ടി, തുരുത്തിൽ, സെക്രട്ടറി, 

സ് നേഹഭവൻ, തല വടി പി . ഒ ., 
കുട്ടനാട് 
6. ശ്രീ . പി. കെ . പുരുഷോത്തമൻ, ജി . ഇ . ഒ ., 

ബ്ലോക്ക് ഡെവ ല പ്പ് മെന്റ് ഓഫീസ്, 

തൈക്കാട്ടുശ്ശേരി 
7. ശ്രീ . കെ . ബി . അജ യ ൻ , വി . ഇ . ഒ ., 

പുറക്കാട് 
8. ബ്ലോക്ക് ഡെവലപ്പ്മെന്റ് ഓഫീസർ, 

ചമ്പക്കുളം 
9. ശ്രീ. എം . ബാബു , സീനിയർ അക്കൗണ്ടന്റ്, 

ജില്ലാ സഹകരണ ബാങ്ക്, ആലപ്പുഴ 
10 . അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ്- II , 

2 -ാം സർക്കിൾ, ആലപ്പുഴ ( സെക്രട്ടറി). 
ചെങ്ങന്നൂർ സബ്ഡിവിഷൻ 


വായന ( 5 ) പ്രകാരം മേൽ വിവരിച്ച വ്യവസ്ഥകൾക്ക് 
വിധേ യ മായി ആല പ്പുഴ ജില്ല യിൽ ജില്ലാ തല കമ്മിറ്റി 
രൂപീകരിച്ചിരുന്നു . സൂചന ( 5) പ്രകാരം ജില്ലാതല കമ്മിറ്റി 
പുനഃക്രമീകരിച്ചും വായന (7 ), (8) പ്രകാരം സബ്ഡിവിഷണൽ 
തല ത്തിൽ താഴെ വിവ രിക്കും വിധ ത്തിൽ കമ്മിറ്റികൾ 
രൂപീകരിച്ചും കൊണ്ട്ഉത്തരവാകുന്നു . 


ചെയർമാൻ ആർ. ഡി . ഒ . സബ് കളക്ടർ, ചെങ്ങന്നൂർ 


ജില്ലാതല വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി 

ചെയർമാൻ ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ്, ആലപ്പുഴ. 
അംഗങ്ങൾ 1. ശ്രീ . ഡി . ലക്ഷ്മണൻ, വരുണാലയം, 

-- പുന്നമട , ആലപ്പുഴ 
2. ശ്രീ . കെ . ഡി . മോഹനൻ, കൊട്ടത്തറയിൽ 

വീട്, ചമ്പക്കുളം പി . ഒ ., കുട്ടനാട് 
3. ശ്രീ . പി. കെ . ബാലചന്ദ്രൻ, ഐക്കരേത്ത് 

വീട്, ഏറൻകാവ് പി. ഒ., ആലപ്പുഴ ജില്ല 
4. സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള 

വേലൻ മഹാസഭ, H . O . ചേർത്തല 
5. ശ്രീ . പുനലൂർ രവീന്ദ്രൻ, ജനറൽ 


അംഗങ്ങൾ - 1. ശ്രീ . രാജപ്പൻ, കളരിയിൽ, കണ്ടിയൂർ, 

മാവേലിക്കര 
2. ശ്രീ . വി. സി . കൃഷ്ണ ൻകുട്ടി, കാമ്യകം, 

- കീഴചേരുമേൽ, ചെങ്ങന്നൂർ 
3. ശ്രീ . കാർത്തികേയൻ, കാർത്തികേയം, 

തുലാംപറമ്പ് തെക്ക്, ഹരിപ്പാട് 
4. ശ്രീ . സി . മുരളി, മാധവ ഭ വ നം , 

കരുവാറ്റ പി. ഒ. 


5. ശ്രീ . മാവേ ലി ക്ക ര സുദർശ ന ൻ , 

കുള ത്തിൽ തെക്കേ തിൽ, കണ്ടിയൂർ, 
- മാവേലിക്കര 
6. ശ്രീ . ഗാനകുമാർ, മുനിസിപ്പൽ കൗൺസി 
ലർ, കുഴിക്കാലത്തറയിൽ, പെരിങ്ങാല 

പി. ഒ., കായംകുളം 
7 . ശ്രീ . സജി, വള്ളന്താനം, ചെങ്ങന്നൂർ 
8. ശ്രീ . എ . മഹേശൻ, വൈസ് പ്രസിഡന്റ് 

ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് 
9. ബാഞ്ച് മാനേജർ, സൗത്ത് ഇൻഡ്യൻ 

ബാങ്ക്, കരുവാറ്റ 
10 . അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, 

ചെങ്ങന്നൂർ ( സെക്രട്ടറി). 


അടിമവേല സംബ ന്ധിച്ച് ലഭ്യ മാ കുന്ന വിവ ര ങ്ങൾ 
അതാത് കമ്മിറ്റി അംഗ ങ്ങൾ മെമ്പർ സെക്രട്ടറി മാരുടെ 
ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും ആയതിന്റെ അടിസ്ഥാനത്തിൽ 
മെമ്പർ സെക്രട്ടറിമാർ യഥാവിധി വിജിലൻസ് കമ്മിറ്റിയുടെ 
യോഗം വിളിക്കുന്നതും ടി വിഷയത്തിൽ മേൽപ്പടി ചട്ടപ്രകാര 
മുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 


കളക്ടറേറ്റ്, 
ആലപ്പുഴ. 


- ( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


നോട്ടീസ് 
നമ്പർ എം . സി .105/ 2010. 

2011 ഒക്ടോബർ 18. 
- ഒരു സ്വർണ്ണ പാദസ്വരം ചേർത്തല പടയണിപ്പാലത്തിന് 
സമീ പ ത്തു നിന്നും കണ്ടടുത്ത് ചേർത്തല പോലീസ് 
സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരുന്നതും തുടർന്ന് ആലപ്പുഴ റവന്യൂ 
ഡിവിഷണൽ ഓഫീസറുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതു 
മാകു ന്നു . ടി പാദ സ്വരം തന്റേതാണെന്ന് അവകാശപ്പെട്ട് 
കടക്കരപ്പള്ളി പഞ്ചായത്ത്, കല്ലുപുരയ്ക്കൽ ഗോപിനാഥൻ മകൾ 
ഷീല ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ അപേക്ഷ 
നൽകിയിട്ടുണ്ട്. ടി പാദസ്വരത്തിന് അവകാശികളുണ്ടെങ്കിൽ 
തെളിവ് സഹിതം ഈ പരസ്യ തീയതി മുതൽ മുപ്പത് ദിവസ 
ത്തി നകം ചേർ ത്തല പോലീസ് സ്റ്റേഷനിലോ ആലപ്പുഴ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെയോ ഹാജരായി 
പരാതി സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം പരാതി 
സമർപ്പിക്കാതിരിക്കുകയോ സമർപ്പിച്ച പരാതിയിൽ കഴമ്പില്ലാതി 
രിക്കു കയോ ചെയ്താൽ അപേക്ഷാ കക്ഷിക്ക് പാദ സ്വരം 
കൈമാറുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽഓഫീസ്, 

- ( ഒപ്പ്) 
ആലപ്പുഴ. 

റവന്യൂ ഡിവിഷണൽഓഫീസർ. 


